Kerala Gazette No. 10 dated 10th March 2009. 
PART III 


PUBLIC WORKS DEPARTMENT 


PRE - QUALIFICATION TENDER NOTICE 


No. DB 2 -3061 / 2005. 


| 28th January 2009. 


കുറയാത്ത തുകയ്ക്കുള്ളസമാനമായ ഏതെങ്കിലും ഒരു പണി 
( ഒറ്റപ്പണി) കഴിഞ്ഞ അഞ്ചുവർഷത്തിനകം ചെയ്തു തീർത്തിട്ടു 
ള്ളവരുമായ “ എ ക്ലാസ് കരാറുകാരിൽനിന്നും സ്ഥാപനങ്ങളിൽ 
നിന്നും മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിയേറ്റെടുത്ത് 
നടത്തുന്നതിനുമുള്ള ദർഘാസുകൾ പ്രത്യേകം മുദ്രവച്ച കവറു 
കളിൽ രജിസ്ട്രേഡ് തപാൽ/ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം 
ക്ഷണിച്ചുകൊള ളു ന്നു . ടെൻഡർ ഫോറം വാങ്ങു മ്പോൾ 
ലഭിക്കുന്ന ഫാറം ടി . ആർ. 5 പ്രകാരമുള്ള രസീത് ടെൻഡറി 
നോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടതാണ്. പ്രസ്തുത പണിയുടെ 
40 %- ൽ കുറ യാ ത്തതും സമാന സ്വഭാ വ മു ള്ള തു മാ യ 
പണികൾക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് 
ഷെഡ്യൂളിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാ സ് ഫോറ ങ്ങൾ താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോഗസ്ഥന്റെഓഫീസിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തി 
- ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം മുൻപരിചയം 
സംബന്ധിച്ച എഗ്രിമെന്റ് അധികാരികളുടെ സർട്ടിഫിക്കറ്റ് കൂടി 
ഹാജരാക്കിയാൽ മാത്രമേ ദർഘാസ് വിതരണം ചെയ്യുകയുള്ളൂ. 
പൂരിപ്പിച്ച ടെണ്ടറുകൾ നിശ്ചയിക്കപ്പെട്ട തീയതിയ്ക്കും സമയ 

ത്തിനും മുൻപായി രജി സ് ട്രേഡ് പോസ്റ്റിലോ സ് പീഡ് 
- പോസ്റ്റിലോ ലഭിക്കേണ്ടതാണ്. കൊറിയർ സർവ്വീസ് സ്വീകരിക്കു 
ന്നതല്ല . 

- ദർഘാസ് നമ്പർ - പി . ക്യു . 36 / എസ്. ഇ . എസ്. 
സി . 2008 -09. 
- പവ്യ ത്തിയുടെ പേര് - ബഡ്ജറ്റ് വർക്ക്- കു ള പ ട 
പനയ്ക്കോട്-മന്നൂർക്കോണം റോഡിന്റെ കി. മീ . 0 /000 മുതൽ 
- 5 / 100 വരെയുള്ള ഭാഗ ത്തിന്റെ അഭി വ്യ ദ്ധി പ്പെ ടു ത്തൽ 


The tender for pre - qualification and execution of the 
following work is invited by the Superintending 
Engineer, PWD Roads and Bridges, South Circle , 
Thiruvananthapuram from financially sound and well 
experienced Registered “ A Class Contractors/ Firms of 
Kerala Public Works Department/Irrigation who have 
successfully completed at least one similar work costing 
more than 40 % ( forty percentage ) of the estimate P . A . C . 
of work during the last five years . The application for 
tender schedule should supported by certificate of prior 
experience in work as mentioned above obtained from 
agreement authority and tender schedule will be issued 
only to those who satisfy this condition . Necessary 
certificate in this effect shall be produced from the officers 
concerned not below the rank of Executive Engineer. 
Tenders should be submitted so as to reach the 
undersigned on or before date and time prescribed for 
work as below by Registered Post/Speed Post. The 
receipt in form T. R . 5 towards the purchase of tender 
schedule should be enclosed along the tender documents. 

Tender No. --PQ 36/SESC/2008- 09 . 

Name of work - Budget Work - Improvements to 
Kulapada- Panacode -Mannoorkonam Road from kms 0 / 000 
to 5 /100 . 

Nature of works — Widening , Carriage Way , 
Construction of Culverts , Construction of Side drain and 
Retaining Wall. 

Estimate P. A . C . - Rs. 1,11, 40,982. 
E. M. D . - Rs. 50,000. 

Cost of tender documents - Rs. 16,800 + 12 .50 % 
VAT . 

Date and time of sale of tender documents 
from 3 - 3-2009 to 10-3- 2009 upto 3 p . m. 

- Last date and time of receipt of tender - 17- 3 -2009 
upto 4 p . m . 

Date and time of opening of tender - 17 -3 - 2009 
at 4 .30 p . m . 

Time of completion — 10 Months. 

All the conditions prevailing in this department 
regarding tender pre -qualification are applicable to this 
tender also . Further details , if required can be had from 
this office during working hours. 

കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
നിരത്തുകളും പാലങ്ങളും, ദക്ഷിണമേഖല , തിരുവനന്തപുരം 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും 
സാമ്പത്തികശേഷിയുള്ളവരും ഈ പ്രവൃത്തിയുടെ40 % - ൽ 


പണിയുടെ വിശദാംശങ്ങൾ ടാറിംഗ് ഭാഗം വീതികൂട്ടലും 
ഓടയും കലുങ്കും സംരക്ഷണ ഭിത്തിയും നിർമ്മാണവും 
സംബന്ധിച്ച്. 

അടങ്കൽ തുക രൂപ് 1,11,40 ,982 
നിരതദ്രവ്യം രൂപ 50 ,000. 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 16 ,800 + 12 .50 % 
മൂ . വ . നി . 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
3 - 3 - 2009 മുതൽ 10 - 3- 2009, 3 മണിവരെ. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 17 - 3- 2009, 4 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 - 3- 2009, 
4 . 30 മണി. 

കാലാവധി 10 മാസം. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റു അ നു ബന്ധ നിയ മ ങ്ങ ൾ ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


Roads and Bridges, 
South Circle , 
Thiruvananthapuram. 


( Sd .) 
Superintending Engineer, 
(For and on behalf of 
Governor of Kerala ) 


Gaz , No. 10/ 2009 /DTP (PWD ) . 


ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി 3 - 551 / 1999. 

2009 ഫെബ്രുവരി 20. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കെട്ടിടങ്ങളുടെ മെയിന്റനൻസ് 
വിഭാഗം അസിസ്റ്റന്റ് എക് സി ക്യൂട്ടിവ് എഞ്ചി നീ യർ, 
തിരുവനന്തപുരം താഴെ പറയുന്ന പണികൾക്ക് ദർഘാസുകൾ 
18 -3 - 2009 വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


നമ്പർ ഇ .എൽ2 -9591/2008 . 

2009 ഫെബ്രുവരി 19. 
കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ വർക്ക്സ് ( ഇലക്ട്രിക്കൽ 
വിഭാഗം), തിരുവനന്തപുരം താഴെ പറയുന്ന പ്രവർത്തിക്ക് 
ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് പ്രവർത്തിയുടെ 
പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ 
നേരിട്ടോ തപാലിലോ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം യാതൊരു കാരണവശാലും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
സ്വീകരിക്കുന്നതാണ്. 


- ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

- രൂപ 


1 2 9 / 2 0 08 - 09 - കഴക്കൂട്ടം സ്റ്റാഫ് ട്രെയിനിംഗ് 

ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിലുള്ള കെട്ടിടത്തിന്റെ 
പുതുക്കി പണികൾ - രൂപ 1,80 ,000 


4 ,500 


- ടെൻഡർ നമ്പർ - 232/ 2008. 

പ്രവൃത്തിയുടെ പേര് കോട്ടയത്ത് കോമേഴ്സ്യൽ ടാക്സ് 
കോംപ്ലക് സി നു വേണ്ടി നിർമ്മിച്ച കെട്ടിട ത്തിന്റെ രണ്ട് 
ഫ്ളോറുകളുടെ വൈദ്യുതീകരണം (പുനർ ദർഘാസ്). 

അടങ്കൽ തുക - രൂപ 11,53,234 


1, 500 


2 30 /2008 - 09 - കാ ര്യ വട്ടം ഗ വ ണ മ ന 

കോളേജിൽ വാർഷിക പദ്ധതി 2008 - 09 
ഊർജ്ജത്രന്ത വിഭാഗത്തിൽ ടോയ്ലറ്റ് 
നിർമ്മാണം - രൂപ 60,000 
31 /2008 - 09 - വാർഷിക അറ്റകുറ്റപണികൾ 
2008 - 09 - മെ നിംഗ് ആന്റ് ജിയോ ള ജി 
ഡയറക്ടറുടെ കാര്യാലയം, കേശവദാസപുരം 
ഭരണവിഭാഗം കെട്ടിടം - രൂപ 3,00, 000 


7 ,500 


5 , 000 


നിരതദ്രവ്യം രൂപ 28,900. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 1,800 + വാറ്റ് 
0 12.5 %. 
- ദർഘാസ് പ്രമാണത്തിന് അപേക്ഷിക്കേണ്ട അവസാന 
തീയതിയും സമയവും - 12 -3 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 

-- ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 17 - 3- 2009 , 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 -3-2009, 
4 . 30 മണി. 


5 


1,700 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 75 ദിവസം. 

കരാറുകാരുടെ യോഗ്യത - പൊതു മ രാ മത്തു വകുപ്പ് 
ഇലക്ട്രിക്കൽ " എ ക്ലാസ് രജിസ്ട്രേഷൻ ( 100 കെ . വി . എ . 
കപ്പാസിറ്റി ). 


7 ,500 


32 / 2008 - 09 - സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, പട്ടം 
തിരുവനന്തപുരം ഓഫീസ് കെട്ടിടത്തിനു 
മുമ്പിൽ ബോർഡ് നിർമ്മാണം - രൂപ 2,00,000 
33/ 2008 - 09 വാർഷിക അറ്റകുറ്റപണികൾ 
2008 - 09 - ജലസേചന വിഭാഗം സൗത്ത് 
സ ർ ക്കി ൾ ഒ പ ഫ ീ സ് ക ി ട ം - 

തിരുവനന്തപുരം - രൂപ 67 ,000 
6 34/2008 - 09 - അത്യാവശ്യ അറ്റകുറ്റ പണികൾ 

യൂ ണി വേ ഴ് സിറ്റി മെൻ സ് ഹോസ്റ്റൽ, 
തിരു വ ന ന്ത പു രം - പഴയ കെട്ടിടത്തിലെ 
ടോയ്ലറ്റ് ബ്ലോക്കിന്റെ പുതുക്കി പണികളും 
അനുബന്ധപണികളും - രൂപ 3,00 ,000 
35 /2008 - 09 - അത്യാവശ്യ അറ്റകുറ്റ പണികൾ 
പബ്ളിക് ഓഫീസ് തിരു വ ന ന്ത പുരം 
ലാന്റ് റവന്യൂ കമ്മീഷണറേറ്റിലെ LR ( A ) 

സെക്ഷനിൽ ഒരു പുതിയ ക്യാബിൻ 
നിർമ്മാണവും അനുബന്ധപണികളും - 
രൂപ 1, 50 , 000 
8 - 36 / 2008 - 09 ടി പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ 

ഫാൾസ് സീലിംഗും റിപ്പയർ ജോലികളും 

മറ്റ് അനുബന്ധ പണികളും- - രൂപ 3,00,000 
9 37 /2008- 09 എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് 

ഡയറക്ടറേറ്റ് വികാ സഭ വൻ അർബൻ 
സ്റ്റാറ്റിസ്റ്റിക്സ് സ്കീം പ്രകാരം പാർട്ടീഷൻ 
ചുവര്, ക്യൂബിക്കൾ തുടങ്ങിയവയുടെ 
നിർമ്മാണം - രൂപ 2,44,556 


3,800 


- ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന 
നികുതിയും ചേർത്ത് ദർഘാസ് പ്രമാണത്തിനായി 
തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് പൊതുമരാമത്തുവകുപ്പ്, 
ഇലക്ട്രിക്കൽ വിഭാഗം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ഓഫീസിൽ മേൽപ്പറഞ്ഞ സമയംവരെ അപേക്ഷിക്കേണ്ടതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ സൂപണ്ടിംഗ് എഞ്ചിനീയറുടെ 
( ഇലക്ട്രിക്കൽ) ഓഫീസിൽ നിന്നും 13 - 3 - 2009 മുതൽ 17 - 3 -2009 
ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത യോഗ്യതയുള്ളവർക്ക് വിതരണം 
ചെയ്യുന്നതാണ്. ദർഘാസിന്റെകൂടെ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
പ്രിലിമിനറി എഗ്രിമെന്റും പ്രവർത്തിക്കുവേണ്ടി നിരതദ്രവ്യവും 
അടക്കംചെയ്യാത്ത ദർഘാസുകൾ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . പൊതുമരാമത്ത് വകുപ്പിലെ പ്രവർത്തികളെ 
സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


7,500 


6 , 200 


- ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 3 , 6, 8 
ഇവയ്ക്ക് രൂപ 600 + വാറ്റ്, കമനമ്പർ 9 - ന് രൂപ 500 + വാറ്റ്, 
മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 


ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, - ( ഒപ്പ്) 
ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
വർക്സ്, തിരുവനന്തപുരം. 

( ഇലക്ട്രിക്കൽ). 


ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 18 - 3 - 2009, 
4 . 30 മണി. 


നിർമ്മാണ കാലാവധി - 1 മാസം. 
കരാറുകാർക്കുവേണ്ട യോഗ്യത - " ഡി യും ഉപരിയും. 

ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിയ മങ്ങളും ഇതിനും ബാധ ക മാ യി രിക്കും. കൂടു തൽ 
വിവരങ്ങൾക്ക് ഈ ആഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


20 , 000 


37 ,500 


കെട്ടിടങ്ങളുടെ 
മെയിന്റനൻസ് വിഭാഗം, 
വികാസ് ഭവൻ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


9 392 / ഇഇ / 2008 - 09 - വാഴ മ ന - കൊട്ടാരം 

റോഡിൽ ദളവക്കുളം കലുങ്കിന്റെ വീതികൂട്ടുക 

മറ്റു സംരക്ഷണവേലകൾ - രൂപ 8,00,000 
- 10 393 / ഇഇ / 2008 - 09 - ഏറ്റുമാനൂർ- എറണാകുളം 

റോഡിൽ പ രും ചില്ല പാല ത്തിന്റെ 
വീതികൂട്ടുക - രൂപ 15 ,00, 000 
394 / ഇഇ / 2008 - 09 - എൽ. പി . റോഡിൽ 
പടി ഞ്ഞാറെ നട യിലുള്ള കലു ങ്കിന്റെ 
വീതികൂട്ടുക തുടങ്ങിയ വേലകൾ - 
രൂപ 10 ,00,000 

അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ - 2008 - 09 
12 - 395 / ഇഇ/ 2008 - 09 - കപിക്കാട് - കല്ലൂപ്പാറ 

വാക്കേത്തറ റോഡിൽ അറ്റകുറ്റപ്പണികൾ 
ചെയ്യുക - രൂപ 3,50,000 

- ഉപരിതലം പുതുക്കൽ 2008 -09 
13 396 / ഇഇ /2008 - 09 - കിടങ്ങുർ- ഇളപ്പുങ്കൾ 

സൗത്ത് റോഡിൽ കി . മീ . 2 / 700 മുതൽ 
5 / 300 കി . മീ . വരെ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - രൂപ 12,00, 000 


25, 000 


8 ,750 


30,000 


14 


37 , 500 


(2) 


15 


- 397 / ഇഇ / 2008 - 09 - മാത്തൂർ-മള്ളിയൂർ 

ബൈപ്പാസ് റോഡിൽ കി. മീ . 0 /500 മുതൽ 
1/500 കി . മീ. വരെ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - രൂപ 15 , 00,000 

- ഇൻവെസ്റ്റിഗേഷൻ പണികൾ 
398/ ഇഇ / 2008 - 09 റെയിൽവേ മേൽപ്പാല 
ത്തിന്റെ നിർമ്മാണം മൂലേടം എൽ. സി . 
നമ്പർ 36 രൂപ 12 ,65,000. 
399 / ഇഇ / 2008 - 09 - റെയിൽവേ മേൽപ്പാല 
ത്തിന്റെ നിർമ്മാണം കുമാരനല്ലൂർ എൽ. സി . 
നമ്പർ 33 -- രൂപ 12,65,000. 


31,650 


16 


31,650 


ദർഘാസ് പരസ്യം 

[ 20 / ഇഇ / 2008 - 09) 
നമ്പർ ഡി ബി -1/ 2008 - 09 . 

2009 ഫെബ്രുവരി 17 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോ ഡ് സ് ഡിവിഷൻ, കോട്ടയം താഴെപ്പറയുന്ന 
( പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പരും 

നിരത 
കമ 
പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 
ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 

- (3 ) 
ഡെപ്പോസിറ്റ് വർക്കുകൾ 
38-4 | ഈ ഇ | 2 0 08 - 09 - തല നാട് ഗ്രാമ 
പഞ്ചായത്ത് ചൊവൂർ തോടിന് കുറുകെ 
നടപ്പാലം പണിയുക - രൂപ 6,98,000 

17, 450 
2 385 / ഇ ഇ / 2008 - 09 - മൂന്നിലവ് ഗ്രാമ 

പഞ്ചായത്ത്മുതിരപ്പാറ തോടിന് കുറുകെ 
നടപ്പാലം പണിയുക - രൂപ 6,59,000 

16, 500 
38 6 / ഇ ഇ / 2 0 08 - 09 - മൂ ന്നി ല വ് ഗാ മ 
പഞ്ചായത്തിൽ കുളത്തിനാൽ പുരയിടത്തിന് 
സമീപമുള്ള തോടിന് കുറുകെ നടപ്പാലം 
പണിയുക - രൂപ 6,78,263 

16,950 
- പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 2008 - 09 
4 387 / ഇഇ /2008- 09 ഈരാറ്റുപേട്ട മുട്ടം റോഡിൽ 

കി . മീ . 1/ 500 മുതൽ 400 കി . മി . വരെ 

സംരക്ഷണഭിത്തി കെട്ടുക - രൂപ 15,00 ,000 37 , 500 
5 388 / ഇള / 2008 - 09 - വാഴമറ്റം - പിണ്ണാക്കനാട് 

റോഡിൽ 6 /00 കി . മീ . മുതൽ 6 / 680 കി . മീ . 
വരെപുനരുദ്ധാരണവേലകൾ രൂപ 15, 00,000 

37,500 
389 / ഇ ഇ / 2 008 - 09 - കാഞ്ഞിര പ ള്ളി 
ഈരാറ്റുപേട്ട റോഡിൽ കാളകെട്ടി ജംഗ്ഷൻ 
0 / 700 കി . മീ . പുനരുദ്ധാരണവേലകൾ - 
രൂപ് 15,00 ,000 

37, 500 
390 / ഇഇ / 2008 - 09 - കീഴൂർ- നീലൂർ റോഡിൽ 
കി . മീ . 3 / 500 മുതൽ 5 / 600 കി . മീ . വരെ 
സംരക്ഷണ വേലകൾ ( പറശ്ശേരി കവല 
മുതൽ നീലൂർ വരെ) രൂപ 15,00,000 

37, 500 
- 391/ ഇഇ / 2008 - 09 - അവർമ - മുളക്കുളം 
റോഡിൽ (മണ്ണിടിച്ചിൽ ഉണ്ടായ ഭാഗം) 
സംരക്ഷണഭിത്തി കെട്ടുക -രൂപ 6,00 ,000 15 ,000 


- ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1 മുതൽ 
3 വരെ രൂപ 1,400 + വി. നി., ക്രമനമ്പർ 4 മുതൽ 7 വരെയും 
10 - നും 14 - നും രൂപ 2, 300 + വി . നി ., കമ ന മ്പർ 8 - ന് 
രൂപ 1,200 + വി . നി ., കമനമ്പർ 9 - നും 11- നും രൂപ 1,500 + 

വി . നി.. ക്രമനമ്പർ 12 - ന് രൂപ 700 + വി . നി., ക്രമനമ്പർ 13 - ന് 
രൂപ 1,800 + വി . നി ., കമനമ്പർ 15 - നും 16 - നും രൂപ 1, 900 + 
വി. നി . 


- ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - കമനമ്പർ 1 മുതൽ 7 വരെ 13 - 3 - 2009 , 
1 മണിവരെ, കമനമ്പർ 8 മുതൽ 16 വരെ 16 - 3 - 2009, 
1 മണിവരെ. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - കമനമ്പർ 1 മുതൽ 7 വരെ 13 - 3 - 2009 , 
4 മണിവരെ, കമ നമ്പർ 8 മുതൽ 16 വരെ 16 - 3 - 2009 , 
4 മണിവരെ. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 1 
മുതൽ 7 വരെ 13 - 3 -2009, 4.30 മണി, ക്രമനമ്പർ 8 മുതൽ 16 
വരെ 16 - 3 - 2009, 4.30 മണി. 


കരാറുകാരുടെ ക്ലാസ് - " സി യും അതിനുപരിയും. 


പണി തീർക്കേണ്ട കാലാവധി 3 മാസം. 


( 2 ) 


- ദർഘാസുകളെ സംബന്ധിച്ച് കേരള പൊതുമരാമത്ത് 
വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്ത് വിഭാഗം, 

( ഒപ്പ്) 
കോട്ടയം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


850 


നമ്പർ ഡി . ബി . എൽ.( റ്റി ) -6 / 2008 - 09. 2009 ഫെബ്രുവരി 18. 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ, ഇലക്ട്രിക്കൽ വിഭാഗം സബ്ഡിവിഷൻ, 
കോട്ടയം താഴെപ്പറയുന്ന ജോലികൾക്ക് പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത ഇലക്ട്രിക്കൽ 
കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
18 - 3 - 2009 -ാം തീയതി വൈകു ന്നേരം 4 മണിവരെ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ 

നിരത 
നമ്പർ പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 
(1 ) (2 ) 

- ( 3 ) 


8 നാട്ടകം ഗവ. ഗസ്റ്റ് ഹൗസിനോടനുബന്ധിച്ച് 
പുതുതായി നിർമ്മിച്ച ഡോബി ഷെഡിന്റെ 
വൈദ്യുതീകരണ വേലകൾ - രൂപ 23 ,233 

600 
നാട്ടകം ഗവ. ഗസ്റ്റ് ഹൗസിലെ കുളത്തിനടു 
ത്തുള്ളപമ്പ്ഹൗസിലെ മെയിൻ ബോർഡിന്റെ 
നവീകരണ വേലകൾ - രൂപ 29,277 

800 
10 പനച്ചിക്കാട് പബ്ളിക് ഹെൽത്ത് സെന്ററിന്റെ 

പുനർ വൈദ്യുതീകരണ വേലകൾ - രൂപ 49,088 - 1,250 
കാഞ്ഞിരപ്പള്ളി ലീഗൽ അദാലത്ത് കോടതിയുടെ 
നവീകരിച്ച് കെട്ടിടത്തിന്റെ വൈദ്യുതീകരണ 

വേലകൾ (പുനർ ദർഘാസ്) - രൂപ 32,290 
12 കോട്ടയം സിവിൽ സ്റ്റേഷനിലെ നർക്കോട്ടിക് 

സെല്ലിൽ പവ്വർ പ്ലഗ്, ഫിറ്റിംഗ് എന്നിവ 
സ്ഥാപിക്കുന്നത് സംബന്ധിച്ച വേലകൾ 
രൂപ 23, 519 

600 
13 കോട്ടയം മുട്ടസ്ഥലത്തുള്ള എൻ. ഇ - 12 എൻ. ജി. ഒ. 

ക്വാർട്ടേഴ്സിന്റെ പുനർ വൈദ്യുതീകരണം - 
രൂപ 25, 107 

650 
14 പനച്ചിക്കാട് പബ്ളിക് ഹെൽത്ത് സെന്ററിന്റെ 

കീഴിലുള്ള പയ്യപ്പാടി ഫാമിലി വെൽഫെയർ 

സെന്ററിന്റെപുനർ വൈദ്യുതീകരണം രൂപ 16,976 - 500 
15 നാട്ടകം ഗവ. ഗസ്റ്റ്ഹൗസിലെ 4,5,6,7,8 എന്നീ 
മുറികളിൽ സ്ഥാപിച്ചിട്ടുള്ള എ . സി.യൂണിറ്റിന് 
വൈദ്യുതി കണക്ഷൻ നൽകുന്നത് സംബന്ധിച്ച 
വേലകൾ -രൂപ 31,302 

800 
16 നാട്ടകം ഗവ. ഗസ്റ്റ്ഹൗസിൽ പുതുതായി 

നിർ മ്മിച്ച പോലീസ് ഗാർ ഡ് റൂമിന്റെ 

വൈദ്യുതീകരണ വേലകൾ രൂപ 40 ,198 1, 050 
- കോട്ടയം ഇലക്ട്രിക് വിംഗ് സെക്ഷൻനമ്പർ 2- ന്റെ 
അധീനതയിലുള്ള വിവിധ ആഫീസുകളിൽ 
സീലിംഗ് ഫാനും കപ്പാസിറ്ററുംസപ്ലെചെയ് 
മാറ്റി വയ്ക്കുന്നത് സംബന്ധിച്ച വേലകൾ - 
രൂപ 14, 990 

400 
18 നാട്ടകം ഗവ. ഗസ്റ്റ് ഹൗസിൽ വൈദ്യുത 

അറ്റകുറ്റപ്പണികളും അഡീ ഷ ണ ലായി 
ഫിറ്റിംഗ്സ് സ്ഥാപിക്കുന്നതും സംബന്ധിച്ച് 
വേലകൾ രൂപ 33,036 


950 


1 പാലാ മീനച്ചിൽ സബ്ജയിലിനോടനുബന്ധിച്ച് 

പുതുതായി നിർമ്മിച്ച സെല്ലിന്റെ വൈദ്യുതീകരണം 

(പുനർ ദർഘാസ്) രൂപ 36,899 
2 കോട്ടയം മെഡിക്കൽ കോളേ ജി നോട നു 
ബന്ധിച്ചുള്ള എ - 7 ക്വാർട്ടേഴ്സുകളുടെപുനർ 
വൈദ്യുതീകരണവും അധിക വൈദ്യുതീകരണവും 
(പുനർ ദർഘാസ്) - രൂപ 46 ,878 


1, 200 


3 കോട്ടയം മെഡിക്കൽ കോളേ ജി നോട നു 

ബന്ധിച്ചുള്ള ജി -11 / ജി -65 ക്വാർട്ടേഴ്സുകളുടെ 
പുനർ വൈദ്യുതീകരണവും അധിക വൈദ്യുതീ 

കരണവും (പുനർ ദർഘാസ്) - രൂപ 39, 990 - - 1, 000 
4 കോട്ടയം മെഡി ക്ക ൽ കോ ളേ ജി ല 

പൊടിപ്പാറ ബിൽഡിംഗിലുള്ളഹിസ്റ്റോപതോളജി, 
മൈക്രോ ബയോളജി ലാബ്എന്നിവിടങ്ങളിൽ 
അധിക വൈദ്യുത സംവിധാനവും വൈദ്യുത 

അറ്റകുറ്റപ്പണികളും രൂപ 35,235 
- 5 കോട്ടയം ഡെന്റൽ കോളേജിലെ പുതിയ 

കെട്ടിടത്തിൽ നിന്നും പഴയ കെട്ടിടത്തിലേക്ക് 
വൈദ്യുതി കണക്ഷൻ നൽകുന്ന വേലകൾ - 
രൂപ 24, 631 


900 


850 


650 


1,000 


6 


കോട്ടയം മെഡിക്കൽ കോളേ ജി നോ ടനു 
ബന്ധിച്ചുള്ള ഇ - 10 ക്വാർട്ടേഴ്സിന്റെ പുനർ 

വൈദ്യുതീകരണവും അധിക വൈദ്യു തീ 
കരണവും സംബന്ധിച്ച വേലകൾ 
രൂപ 31,019 
കോട്ടയം സിവിൽ സ്റ്റേഷനിലെ താഴിക കുടത്തിൽ 
സ്ഥാപിച്ചിട്ടുള്ള മിന്നൽ രക്ഷാ കവചത്തിൽ 
നിന്നും ഭൂമിയിലേക്ക് കണക്ഷൻ നൽകുന്നത് 
സംബന്ധിച്ച വേലകൾ രൂപ 18,298 

- 


- 1,000 


19 നാട്ടകം ഗസ്റ്റ്ഹൗസിലെ ഇലക്ട്രിക്കൽ 

കൺട്രോൾ റൂമിന്റെപുനർ വൈദ്യുതീകരണവും 
യാർഡ് ലൈറ്റിന്റെ വൈദ്യു ത അറ്റകുറ്റ 

പണികളും - രൂപ 38,109 
20 കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ 

ഐ . സി . യു . വിനോടനുബന്ധിച്ച് പുതുതായി 
പണി കഴിപ്പിച്ച ബെസ്റ്റാൻഡേഴ്സ് റൂമിന്റെ 

വൈദ്യുതീകരണ വേലകൾ - രൂ പ 38,619 
21 കോട്ടയം ഗാന്ധി നഗറിലുള്ള പി. ഡബ്ല്യൂ . ഡി 

പെഷ്യൽ ബിൽഡിംഗ് സബ് ഡിവിഷനിലെ 
കമ്പ ട്ടർ റൂം ഷിഫ്റ്റ് ചെയ്യു ന്ന തു മായി 
ബന്ധപ്പെട്ട വൈദ്യുതീകരണ വേലകൾ - 
രൂ പ 14,061 


- 800 


500 


400 


| ( 2 ) 


22 


3 


3/ എ . ഇ . ഇ ./ 2008 - 09 - കടപ്ലാമറ്റം - വെമ്പളളി 
റോഡ് കി. മീ . 2100 മുതൽ 5700 വരെ 
ടി - - രൂപ 3 ലക്ഷം 


7 ,500 


കോട്ടയത്തുള്ള വിജിലൻസ് ആന്റ്ആന്റികറപ്ഷൻ 
ബ്യൂറോ റേഞ്ച് ആഫീസിൽ ടെലിഫോൺ 
കണക്ഷൻ ഓരോ നിലയിലും യു . പി.എസ്- ന് 
കണക്ഷൻ നൽകുന്നതിനുള്ള വൈദ്യുത 
സംവിധാനവും പവ്വർ പ്ലഗ്ഗ് സ്ഥാപിക്കുന്നതും 
സംബന്ധിച്ച വേലകൾ - രൂപ 36,325 
- ഏറ്റുമാനൂർ മുനിസിഫ് കോടതിയിൽ അധിക 

വൈദ്യുതീകരണവും വൈദ്യുത അറ്റകുറ്റ 
പണികളും - രൂപ 21, 664 


4/ എ . ഇ . ഇ ./ 2008 - 09 - കുറുപ്പന്തറ - മുട്ടുച്ചിറ 
റോഡ് കി. മീ . 0/ 00 മുതൽ 1/ 500 വരെയുള്ള 
ടി - രൂപ 1. 50 ലക്ഷം 


1,000 


3, 750 


5 


5/ എ . ഇ . ഇ ./ 2008 - 09 - കാപ്പ്-തുരുത്തിപ്പളളി 
റോഡ് കി . മീ . 0/ 00 മുതൽ 400 വരെയുള്ള 
ടി - രൂപ് 2 ലക്ഷം 


600 


5,000 


6 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 + വി . നി . 
പ്രവർത്തിയുടെ കാലാവധി 15 ദിവസം. 
കരാറുകാരുടെ യോഗ്യത എല്ലാ ക്ലാസും. 


6/ എ . ഇ . ഇ ./2008- 09 - കാണക്കാരി - വെമ്പള്ളി 
റോഡ് കി. മീ . 0 / 000 മുതൽ 2/ 232 വരെയുള്ള 
ടി - രൂപ 1. 80 ലക്ഷം 


4 ,500 


7,500 


ദർഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം 4 മണി 
വരെ സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. ദർഘാസ് 
സംബന്ധിച്ച് പൊതുമരാമത്തു വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങൾക്ക് എല്ലാ പ്രവർത്തി ദിവ സ ങ്ങ ളിലും ഈ 
ഓഫീസിൽ അന്വേഷിക്കാവുന്നതാണ്. 


8 


7/ എ . ഇ . ഇ ./2008 - 09 - തോട്ടുവ - വെളിയംകോട് 
ചാമക്കുന്ന് റോഡ് കി. മീ . 0 / 00 മുതൽ 3 / 00 
വരെ ടി - രൂപ 3 ലക്ഷം 
8 / എ . ഇ . ഇ ./ 2008 -09 - അരുണാശ്ശേരി- കുറവില 
ങ്ങാട് റോഡിൽ കി . മീ. 0/00 മുതൽ2/ 00 
വരെ ടി - രൂപ 10.50 ലക്ഷം 
9/ എ . ഇ . ഇ ./ 2008 -09 - വയലാ -കൂടല്ലൂർ റോഡിൽ 
കി . മീ . 2 / 00 മുതൽ 3/ 420 വരെയുള്ള ടി 
രൂപ് 2 ലക്ഷം 


3, 750 


9 


5, 000 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
വിംഗ് സബ് ഡിവിഷൻ, 

എഞ്ചിനീയർ. 
കോട്ടയം. 


10 


10 / എ . ഇ . ഇ ./ 2008 - 09 - പട്ടിത്താനം - കടപ്പൂർ 
റോഡിൽ ടി -- രൂപ 3 ലക്ഷം 


7 ,500 


11/ എ . ഇ . ഇ ./ 2008 - 09 - പ്രയാർ - കടപ്ലാമറ്റം 
റോഡിൽ കി . മീ . 0/ 00 മുതൽ 3 / 400 വരെ 
ടി -- രൂപ 3 ലക്ഷം 


ദർഘാസ് പരസ്യം 


7, 500 


12 


12 1 . 


7 ,500 


12 / എ . ഇ . ഇ ./ 2008 -09 - ചേർപ്പുങ്കൽ - മരങ്ങാട്ടു 
പളളി റോഡിൽ കി . മീ . 0 / 00 മുതൽ 400 
വരെയുള്ള ടി - രൂപ 3 ലക്ഷം 
13 / എ . ഇ . ഇ . 2008 - 09 - കുറുപ്പുന്തറ- മധുരവേലി 
റോഡ് കി . മീ . 0 / 00 മുതൽ 3/ 163 വരെയുള്ള 
ടി -- രൂപ് 3 ലക്ഷം 


13 


7 ,500 


14 


7 , 500 


നമ്പർ ഡി. ബി . ടി . 1/ എ . ഇ . ഇ ./ 2008- 09. 2009 ഫെബ്രുവരി 13. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ ( റോഡ്സ് വിഭാഗം), കടുത്തുരുത്തി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . നിശ്ചിത യോഗ്യതയുളളതും രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളവരുമായ അംഗീകൃത കരാറുകാരിൽ നിന്നും ഓരോ 
പ്രവർത്തിക്കും പ്രത്യേകമായി പേരെഴുതി മുദ്രവച്ച ദർഘാസു 
കൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ 12 - 3 - 2009 -ാം തീയതി 
വൈകുന്നേരം 4 മണിവരെ സ്വീക രി ക്കു ന്ന താ കു ന്നു . 
അന്നേ ദിവസം വൈകുന്നേരം 4 . 30 - ന് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റുദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതുമാകുന്നു. 
| കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
ഉദ്ദേശ അടങ്കൽതുകയും 

രൂപ് 
(2) 


15 


14 / എ . ഇ . ഇ ./ 2008 - 09 - പൂവാശ്ശേരി പാലത്തിന്റെ 
അപ്രോച്ച് റോഡിന്റെ ടി - രൂപ 3 ലക്ഷം 
15 / എ . ഇ . ഇ ./ 2008 - 09 - ചേർപ്പുങ്കൽ മരങ്ങാട്ടു 
പള്ളി റോഡിൽ കി . മീ . 4/ 00 മുതൽ 7 / 079 
വരെയുള്ള ടി - രൂപ 3 ലക്ഷം 


7 , 500 


16 


16/ എ . ഇ . ഇ ./ 2008 -09 - വയലാ-കൂടല്ലൂർ റോഡിൽ 
കി. മീ. 0 / 00 മുതൽ 2700 വരെയുളള ടി 
രൂപ് 3 ലക്ഷം 


7 ,500 


17 


7 , 500 


- (1) 


സാധാരണ അറ്റകുറ്റപ്പണികൾ 


1/ എ . ഇ . ഇ ./ 2008 - 09 - മള്ളിയൂർ ബൈപ്പാസ് 
റോഡ് കി . മീ . 0/ 00 മുതൽ 0/ 500 വരെയുളള 

അറ്റകുറ്റപ്പണികൾ രൂപ 3 ലക്ഷം 
2 2/ എ . ഇ . ഇ . 2008 - 09 - നമ്പ്യാകുളം - വേദഗിരി 

റോഡ് ടി - രൂപ 2.50 ലക്ഷം 


7,500 


17 / എ . ഇ . ഇ . / 2008 - 09 - പയാർ കൂടല്ലൂർ- 
കടപ്ലാമറ്റം റോഡിൽ കി . മീ . 0 / 00 മുതൽ 

4 / 2 00 വരെയുളള ടി - രൂപ 3 ലക്ഷം 
18 18 / എ . ഇ . ഇ ./ 2008 - 09 - ഇലഞ്ഞി- ഊഴപൂർ 

റോഡിൽ കി . മീ . 4 / 019 മുതൽ 8 / 569 

വരെയുളള ടി - രൂപ 3 ലക്ഷം 
19 19 / എ . ഇ . ഇ ./ 2008 - 09 - പുതുവേലി- കാരമല 

റോഡിൽ കി . മീ . 0 / 00 മുതൽ 4 / 00 
വരെയുളള ടി -- രൂപ 3 ലക്ഷം 


7 ,500 


6 , 250 


7 ,500 


Gaz , No. 10/ 2009 /DTP (PWD ). 


(1) 


( 1) 


( 2 ) 


7 , 500 


20 20/ എ . ഇ . ഇ ./ 2008 - 09 - കുമ്മണ്ണൂർ- കൂടല്ലൂർ 

2 323 / ഇഇ/ 2008 - 09 - - 2009 - 10 വർഷത്തിലേക്ക് 
റോഡിൽ കി . മീ . 0 / 000 മുതൽ 4 / 200 

തൊടുപുഴ റോഡ്സ് സബ് ഡിവിഷന്റെ കീഴിലുള്ള 
വരെയുളള അറ്റകുറ്റപ്പണികൾ രൂപ 3 ലക്ഷം 7,500 

പണികൾക്കായി വിവിധ ഓയിൽ കമ്പനികളിൽ 
21 21/ എ . ഇ . ഇ ./ 2008 - 09 - കടപ്ലാമറ്റം - ആണ്ടൂർ 

നിന്നും ബൾക്ക് ബിറ്റുമിൻ കൊണ്ടു വരുന്ന 
ലിമിറ്റ് റോഡിൽ കി . മീ . 0 / 000 മു ത ൽ 

ജോലി - വി വിധ സ്ഥല ങ്ങ ളിൽ എത്തിച്ചു 
2 / 415 വരെയുളള ടി - രൂപ 3 ലക്ഷം 

കൊടു ക്കു ക യും ചെയ്യേ ണ്ട താ ണ് - 
രൂപ 8,00,000 

20, 000 
22 22 / എ . ഇ . ഇ . / 2008 - 09 - കൂവെള്ളൂർ - വലി യ 
മരുത്-കുണുക്കുംപാറ - ഇളക്കാട്- ഹരിജൻ 

3 324/ ഇഇ / 2008 - 09 - 2009 - 10 വർഷത്തിലേക്ക് 
കോളനി റോഡിൽ കി . മീ . 1/ 800 മുതൽ 

നെടുങ്കണ്ടം റോഡസ് സബ്ഡിവിഷന്റെ കീഴിലുള്ള 
3 / 0 0 വരെയുള്ള ടി - - രൂപ 3 ലക്ഷം 

7,500 

പണികൾക്കായി വിവിധ ഓയിൽ കമ്പനികളിൽ 

നിന്നും ബൾക്ക് ബിറ്റുമിൻ കൊണ്ടു വരുന്ന 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമ നമ്പർ 2 - ന് രൂപ 

ജോലി -- വി വിധ സ്ഥല ങ്ങ ളിൽ എത്തിച്ചു 
500 + വാറ്റ്, ക്രമനമ്പർ 4, 5, 6, 8, 9 ഇവയ്ക്ക് രൂപ 400 + വാറ്റ്, കൊടു ക്കു ക യും ചെയ്യേ ണ്ട താ ണ് - 
മറ്റുളളവയ്ക്ക് രൂപ 600+ വാറ്റ്. 

രൂപ 8,00,000 

20, 000 
കരാറുകാരന്റെ രജിസ്ട്രേഷൻ - എ മുതൽ ഡി വരെ. 4 325 / ഇഇ)/ 2008 - 09 - 2009 - 10 വർഷത്തിലേക്ക് 

മൂന്നാർ റോഡ്സ് സബ് ഡിവിഷന്റെ കീഴിലുള്ള 
പണി തീർക്കേണ്ട കാലാവധി 3 മാസം. 

പണികൾക്കായി വിവിധ ഓയിൽ കമ്പനികളിൽ 
ദർഘാസ് ഫോറ ങ്ങ ൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് നിന്നും ബൾക്ക് ബിറ്റുമിൻ കൊണ്ടു വരുന്ന 
എഞ്ചിനീയർ ( റോഡ്സ്, കടുത്തുരുത്തി) ഓഫീസിൽ നിന്നും 

ജോലി - വി വിധ സ്ഥല ങ്ങ ളിൽ എത്തിച്ചു 
ദർ ഘാസ് ദിവസം പകൽ 1 മണിവരെ പവ്യ ത്തി 

കൊടു ക്കു ക യും ചെ യ്യേ ണ്ട താ ണ് - 
ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 

രൂപ 7,00,000 

17 ,500 
പണമായോ മണിയോർഡർ ആയോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 5 326/ ഇഇ/ 2008 - 09 - 2009 - 10 വർഷത്തിലേക്ക് 

കൈമാറുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില പീരുമേട് റോഡ്സ് സബ് ഡിവിഷന്റെ കീഴിലുള്ള 
യാതൊരു കാര ണ വ ശാലും മട ക്കി ക്കൊ ടു ക്കു ന്ന ത ല്ല . പണികൾക്കായി വിവിധ ഓയിൽ കമ്പനികളിൽ 

പൊതുമരാമത്ത് വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള നിന്നും ബൾക്ക് ബിറ്റുമിൻ കൊണ്ടു വരുന്ന 
മറ്റെല്ലാവ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 

ജോലി - വി വിധ സ്ഥല ങ്ങ ളിൽ എത്തിച്ചു 

കൊടു ക്കു ക യും ചെ യ്യേ ണ്ട താ ണ് - 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

രൂപ 7,00, 000 

17 ,500 
( ഒപ്പ്) 
എഞ്ചിനീയറുടെ ഓഫീസ് 
പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

6 327/ ഇഇ/ 2008 - 09 - 2009 - 10 വർഷത്തിലേക്ക് 
( റോഡ്സ്), കടുത്തുരുത്തി. 

- എഞ്ചിനീയർ. 

ഇടുക്കി റോഡ്സ് ഡിവിഷന്റെ കീഴിലുള്ള 
എല്ലാ സബ് ഡിവിഷന്റെയും പണികൾക്കായി 

വിവിധ ഓയിൽ കമ്പനികളിൽ നിന്നും പായ്ക്ക്ഡ് 
ദർഘാസ് പരസ്യം 

ബിറ്റുമിൻ കൊണ്ടു വരുന്ന ജോല - വി വിധ 

സ്ഥല ങ്ങ ളിൽ എത്തിച്ചു കൊടു ക്കു കയും 
നമ്പർ ഡി. ബി. റ്റി .എൻ.-1/ 2008 - 09( 12 ). 2009 ഫെബ്രുവരി 18 . 

ചെ യ്യ ണ്ട താ ണ് - രൂപ 12 ,00,000 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി എക് സി ക ട്ടീവ് - 7 328/ ഇഇ/ 2008- 09 - ചാത്തമറ്റം മുള്ളരിങ്ങാട് 
എഞ്ചിനീയർ, പൊതുമരാമത്തു വകുപ്പ് ( നിരത്തു വിഭാഗം), റോഡിൽ കി . മീ . 3/ 800 മുതൽ 9/ 000 വരെ 
ഇടുക്കി താഴെ പറയുന്ന പണികൾക്ക് 2009 മാർച്ച് മാസം ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റ 
18 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ ദർഘാസ് പ്രമാണങ്ങൾ പണികൾ - രൂപ 14 , 00 , 000 

35, 000 
വിൽക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 4 മണിവരെ 

8 329/ ഇഇ / 2008 - 09 - തൊടുപുഴ- പുളിയൻമല 
സ്വീകരിക്കുന്നതുമാണ്. 

റോഡിൽ കി. മീ . 55 / 200 - ൽ പാർശ്വ സംരക്ഷണ 
ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം ഭിത്തി നിർമ്മാണം - രൂപ 4, 50, 000 

11,250 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 

9 330/ ഈ ഇ | 2 0 08 - 09 - പതി നാ റാം ക ണ്ടം 
( 1) 

- ( 3) 

തോപാം കുടി റോഡിൽ ( 17 -ാം കമ്പനി വഴി) 
1 322 / ഇഇ/ 2008 - 09 - 2009 - 10 വർഷ ത്തിലേക്ക് 

കി . മീ . 0 / 700 - ൽ താങ്ങുഭിത്തിയും കലുങ്കും 
ഇടുക്കി റോഡ്സ് സബ് ഡിവിഷന്റെ കീഴിലുള്ള 

നിർമ്മാണം - രൂപ 6, 50 , 000 

16 , 250 
പണികൾക്കായി വിവിധ ഓയിൽ കമ്പനികളിൽ 

- ദർഘാസ് ഫോറത്തിന്റെ വില - കമമ്പർ 1- നും 6 - നും 
നിന്നും ബൾക്ക് ബിറ്റു മിൻ കൊണ്ടു വ രുന്ന 

രൂപ 1, 800 + വി . നി ., കമനമ്പർ 2 - നും 3- നും രൂപ 
ജോലി - വി വി ധ സ്ഥല ങ്ങ ളിൽ എത്തിച്ചു 

1,500 + വി . നി., കമനമ്പർ 4 - നും 5 - നും രൂപ 1,400 + വി . നി ., 
കാടു ക്കു ക യും ചെയ്യേണ്ട താ ണ് - 

ക്രമനമ്പർ 7 - ന് രൂപ 2 ,100 + വി . നി ., കമനമ്പർ 8 - ന് രൂപ 
രൂപ് 12 ,00 , 000 

30 , 000 

900 + വി. നി., ക്രമനമ്പർ 9 - ന് രൂപ 1,300 + വി . നി. 


30 ,000 


പവൃ ത്തി കൾ തീർക്കേണ്ട കാലാ വ ധി - കമനമ്പർ 

1 മുതൽ 6 വരെ 12 മാസം, ക്രമനമ്പർ 7 മുതൽ 9 
- വരെ 6 മാസം. 


4 128/ 2008 - 09 - പീരുമേട് ഗസ്റ്റ് ഹൗസിൽ 
പുതിയതായി പണികഴിപ്പിച്ച ആഫീസ് 
റൂം വൈദ്യുതീകരണം - രൂപ 15 ,000 


400 


കരാറുകാർക്ക് വേണ്ട യോഗ്യത - എ . ബി. സി. രജിസ്ട്രേഷൻ. 

- വ്യവസ്ഥകൾ 
1. ബിറ്റുമെൻ കൺവേയ് ചെയ്യുന്നതിലേയ്ക്ക്മൂന്നു ടാങ്കർ 

ലോറി കളും സ്വന്ത മാ യു ള്ളവർ രേഖാ മൂ ല മുള്ള 
തെളിവുകൾ ഹാജരാക്കേണ്ടതാണ്. 


600 


1,000 


1, 000 


2. ടാങ്കർ ലോറികളുടെയും ഫ്ളാറ്റ്ഫോം ലോറികളുടെയും 
രജിസ്ട്രേഷൻ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ അസ്സൽ 

പകർപ്പ് സമർപ്പിക്കണം. 
3. സ്വന്തമായി ടാങ്കർ ലോറികളും ഫ്ളാറ്റ്ഫോം ലോറികളും 
ഇല്ല എങ്കിൽ ടാങ്കർ ലോറികളുടെയും ഫ്ളാറ്റ് ഫോം 
ലോറികളുടെയും ഉടമസ്ഥരിൽനിന്നും ടി കരാർ കാലാ 
വധിയിൽ കരാർ വ്യവസ്ഥയിൽ യാതൊരു തടസ്സവും 
കൂടാതെ തന്നുകൊള്ളാമെന്ന് 50 രൂപയുടെമുദ്രപ്പത്രത്തി 
ലുള്ള സമ്മതപത്രവും പ്രസ്തുത ടാങ്കർ ലോറികളുടെ 
രജിസ്ട്രേഷൻ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ അസ്സൽ 
പകർപ്പും സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ 
ആഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
വുന്നതാണ്. 


1, 250 


650 


350 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, 
നിരത്തുവിഭാഗം, ഇടുക്കി. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


5 129 /2008 - 09 - പീരുമേട് സിവിൽ സ്റ്റേഷനി 
ലുളള സബ് രജിസ്ട്രാർ ആഫീസിൽ 
കമ്പ്യൂട്ടറുകൾക്കായി വൈദ്യുതീകരണം - 

രൂപ 23,000 
- 6 130/ 2008- 09 - പൈനാവ് ജോയിന്റ് രജിസ്ട്രാർ 

ആഫീസ് പുനർ വൈദ്യുതീകര ണം - 
രൂപ 40,000 
7 131/2008- 09- പൈനാവ് ജോയിന്റ് രജിസ്ട്രാർ 
ആഫീസിൽ കമ്പ്യൂട്ടറുകൾക്കായുളള 
വൈദ്യുതീകരണം - രൂപ 40,000 

പുനർ ദർഘാസ് 
8 132 / 2008 - 09 - തൊടുപുഴ - കോലാനി കോഴി 

വളർത്തൽ കേന്ദ്രത്തിൽ കോൺഫറൻസ് 

ഹാളിന്റെ വൈദ്യുതീകരണം രൂപ 49,570 
9 133 / 2008 - 09 - തൊടുപുഴ വണ്ണപ്പുറം ടെക്സി 

ക്കൽ ഹൈസ്കൂളിൽ അറ്റകുറ്റ പ്രവർത്തികൾ - 
രൂപ 24,198 
10 134/ 2008 - 09 - കുമളി റെസ്റ്റ് ഹൗസിൽ 

അറ്റകുറ്റ പ്രവർത്തികൾ - രൂപ 13,374 
11 135 /2008- 09- ഇടുക്കി ഗസ്റ്റ് ഹൗസിൽ 

അറ്റകുറ്റപ്രവൃത്തികൾ - രൂപ 10 ,247 
12 136/ 2008 - 09 - ദേവികുളം സബ് ജയിലിൽ 

ജനറേറ്റർ കണക്ഷൻ നൽകലും അറ്റകുറ്റ 

പണികളും - രൂപ 13, 890 
13 137/ 2008 -09 - -മുട്ടം സബ് കോടതിയിൽ 

സീലിംഗ് ഫാനും, ട്യൂബ് ലൈറ്റുകളും 

സ്ഥാപിക്കൽ - രൂപ 14,554 
14 138 / 2008 - 09 - തേക്കടി ഐ . ബി. യിൽ 

അറ്റകുറ്റപ്രവർത്തികൾ രൂപ 14 ,874 
15 139 / 2 0 08 - 09 - തൊടുപുഴ മിനി സിവിൽ 

സ്റ്റേഷനിലുളള ചൈൽഡ് വെൽഫെയർ 
കമ്മിറ്റി ആഫീസ് വൈദ്യുതീകരണം - 

രൂപ് 6,741 
16 140 / 2008 - 09 - തൊടുപുഴ റസ്റ്റ് ഹൗസിലേക്ക് 

എമർജൻസി ലാമ്പുകൾ സ്ഥാപിക്കൽ - 

രൂപ 12,474 
17 141/ 2008 - 09 - കാളിയാർ പോലീസ്റ്റേഷ 

നിൽ അറ്റകുറ്റപ്രവർത്തികൾ - രൂപ 14,967 
18 142 1 2 0 0 8 - 09 - താടു പു ഴ കുടും ബ 

കോടതിയിൽ പ്രത്യേക സർവ്വീസ്കണക്ഷൻ 
ന ൽ കൂ ി ന തു മ ാ യി ബ ന്ധ പ്പ ട്ട 
വൈദ്യുതീകരണ വേല കൾ - രൂപ 15 ,000 


300 


ദർഘാസ് പുനർ ദർഘാസ് പരസ്യം 


350 


400 


400 


നമ്പർ ഇ .എൽ 79 /08 /2002 -03. - 2009 ഫെബ്രുവരി 21. 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം സബ് ഡിവിഷൻ, 
ഇടുക്കി താഴെ പറയുന്ന പവ്യ ത്തി കൾക്കു വേണ്ടി 
പൊതുമരാമത്തു വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മൽ സര സ്വഭാ വ മു ളള ദർഘാ സു കൾ 19 - 3 - 2009 
വൈകുന്നേരം നാലുമണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ - ടെണ്ടർ നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

- രൂപ 


200 


| ( 2 ) 


350 


400 


900 


1 125 / 2008 - 09 - പീരു മേട് മിനി സിവിൽ 

സ്റ്റേഷൻ സ്റ്റാഫ് ക്യാന്റീൻ വൈദ്യുതീകരണം - 
രൂപ് 35, 000 
2 126 /2008 - 09 - ഇടുക്കി എൻ.ആർ.എച്ച്. എം. 

ആഫീസ് - കമ്പ്യൂട്ടറുകൾക്ക് വൈദ്യുതി 
കണക്ഷൻ നൽകലും അധിക വൈദ്യുതീ 

കരണവും - രൂപ 49 ,619 
3 127/ 2008 -09- - അടിമാലി സബ്ട്ര ഷറിയിൽ 
അധിക വൈദ്യുതീകര ണവും അറ്റകുറ്റ 
വേലകളും-- രൂപ 15,000 


400 


1,250 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 300 + വാറ്റ്. 


നിർമ്മാണ കാലാവധി - 15 ദിവസം. 


400 


കരാറുകാരുടെ ക്ലാസ് എല്ലാ ക്ലാസ്സും 


( 1) 


( 2) 


9 


ദർഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം 
4 മണി വരെ സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. 
ദർഘാസ് സംബന്ധിച്ച പൊതുമരാമത്ത് വകുപ്പിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടു തൽ 
വിവരങ്ങൽക്ക് ഈ ആഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ 
ബന്ധപ്പെടാവുന്നതാണ്. 


ഇ എൽ| 3 / 77270 7 - എ റ ണാ കു ള ത്ത 
പാ ണ്ടി ക്കു ടി യി ലു ള്ള അം ബേ ദ് കർ 
സ ാ ം സ് ക്ക ാ രി ക ന ി ല യ ത്തി ന്റ 
വൈദ്യുതീകരണം - രൂപ 47,635,70 


1, 191 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 300 +ടാക്സ്. 
ഇലക്ട്രിക്കൽ വിഭാഗം, 

( ഒപ്പ്) 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

സമയവും - 18 - 3- 2009, 1 മണിവരെ. 
ഇടുക്കി, പൈനാവ്. 

എഞ്ചിനീയർ. 

| പവർ ത്തിയുടെ കാലാ വധി - കമ നമ്പർ 4 , 5 , 6 

ഇവയ്ക്ക് 15 ദിവസം, മറ്റുള്ളവയ്ക്ക് 20 ദിവസം. 
ദർഘാസ് പരസ്യം 

കരാറുകാരുടെ തരംതിരിവ് - എല്ലാ ക്ലാസ്സും. 

ദർഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം 4 മണി 
നമ്പർ ഡി . ബി .1- 10 / 207/ 04. 

| 2009 ഫെബ്രുവരി 18 . 

വരെ സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. ദർഘാസ് 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
എഞ്ചി നീ യർ, വൈദ്യുതി വിഭാഗം സബ് ഡിവി ഷൻ, നിബന്ധനകളും ഈ ദർഘാസുകൾക്കും ബാധകമായിരിക്കും. 
എറണാകുളം താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പൊതു കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസിൽ അന്വേഷിച്ചറിയാവു 
മരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും/ ന്നതാണ്. 
കമ്പനികളിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
18 -3 - 2009 വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇലക്ട്രിക്കൽ വിഭാഗം 
ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം സബ്ഡിവിഷൻ, 

അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
നമ്പർ പേരും അടങ്കൽ തുകയും രൂപ് എറണാകുളം, ഇടപ്പള്ളി. 

എഞ്ചിനീയർ. 
( 3) 


( ഒപ്പ്) 


(1) 


- 1 


PRE QUALIFICATION RE - TENDER NOTICE 


1,079 


No . W1.D1-14/2004. 


21st February 2009. 


ഇഎൽ/1/91/09 - പുതുതായി പണികഴിപ്പിച്ച് 
ഇട ക്കൊച്ചി വില്ലേജ് ഓഫീസിന്റെ 
വൈദ്യുതീകരണം- - രൂപ 43, 157.02 
ഇഎൽ/ 3/ 1157/ 07 - നിലവിലുള്ള ഹൈക്കോടതി. 
കെട്ടിടത്തിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ 
അറ്റകുറ്റപ്പണികൾ - രൂപ 39,767 
- ഇഎൽ/1/ 935/ 08 - എറണാകുളം മഹാരാജാസ് 
കോളേജിലെ ഹെഡ് ഓഫ് ബോട്ടണി 
ഡിപ്പാർട്ടുമെന്റിന്റെ പുനർ വൈദ്യുതീകരണം 
രൂപ 29,938 


994 


748 


Competitive postal tenders in sealed cover 
superscribing the name of work are invited under two 
cover system for and on behalf of the Governor of Kerala 
by the undersigned from “ A ” class or equivalent 
registered contractors ( individual/firm ) of the Kerala Public 
Works Department, upto 4 p . m . on 17 -3 - 2009. Technical 
bids shall be opened by the Superintending Engineer or 
by an authorized officer on the same day at 4 .30 p . m . in 
the presence of tenderers present. The department will 
not be responsible in any way for the non - receipt of 
tenders in time due to the postal or any other delay. 
Tender No. and Name of work with PAC — 6 /SE /NH / 

CC /2008 -09/Kochi — N . H . Division , Kodungallur 
NH -47 -NHAI— Periodical Renewal for the year 
2008- 09 - Providing 25mm BC from Edappally 
junction to Vyttila k . m . 342/ 000 to k . m . 348 /596 
Rs. 307 lakhs. 


ഇഎൽ/ 3 / 578/ 2008 - 09 - കാക്ക നാ ടുള്ള 
എൻ. ജി . ഒ . ക്വാർട്ടേഴ്സിലെ നമ്പർ 
2എ - 6 / 63 - ന്റെ പുനർ വൈദ്യുതീകരണം - 
രൂപ 17,864 
ഇഎൽ/1/ 576 /08 - ഇടപ്പിള്ളി പി.ഡബ്ലിയു . ഡി . 
ബിൽ ഡിങ്ങ് സർ ക്കിളിലെ വൈദ്യു ത 
അറ്റകുറ്റപ്പണികൾ - രൂപ 13 , 020.50 


447 


326 


6 


370 


1 


ഇ എൽ/ 3 / 235 / 08 - മൂ വാ റ്റു പു ഴ യില 
പി . ഡ ബ്ലി യു . ഡി . റെസ്റ്റ്ഹൗ സിന്റെ 
വൈദ്യുത അറ്റകുറ്റപ്പണികൾ- രൂപ 14,803 
ഇ എൽ/ 2 / 385 സി / 08 - പല്ലാ രി മ ഗ ലം 
ഗ്രാമ പഞ്ചായത്തിലെ അടിവാടി കൃഷിഭവൻ 
ഹാളിന്റെ വൈദ്യുതീകരണം - രൂപ 45,533 
ഇ എൽ/ 2 / 385ബി/ 08 - പല്ലാ രി മം ഗലം 
( ഗാ മ പ ഞ്ചാ യ ത്തില പു തു താ യി 
പണിക്കഴിപ്പിച്ച ഓഫീസ് വിഭാഗത്തിന്റെ 
വൈദ്യുതീകരണം രൂപ 41,504 


EMD - Rs. 50,000 . 


- 1, 138 


Cost of tender form - Rs. 25, 000 + VAT. 


Time of completion — 6 months. 
Date of sale of tender - 10 -3-2009 to 11-3- 2009 


1,038 


The technical bid will be examined and decided by 
the Chief Engineer s Tender Committee and qualified 
bidders will be intimated . Financial bid of pre - qualified 
bidders shall be opened after notifying the date and time 
to the qualified bidders. 

Technical bid and financial bid and EMD shall be 
enclosed in separate covers superscribing “ Technical Bid ” 
and “ Financial Bid ” as the case may be and both Covers 
shall be enclosed in a single sealed envelope 
superscribing the name of work . 

All other conditions in Kerala PWD are applicable to 
this tender also . 

SPECIAL CONDITIONS: 
1. Programme for Execution : 
| 1st 2 months 35 % 

2nd 2 months — 80 % 


Last 2 months— 100 % 
These works are to be completed within time 
schedule furnished . 

2 . The prospective tenderers (Individual/firm ) have 
to mobilise the required machinery for the work by 
themselves . 

2 (a ) Details of special machineries required 
- 1, Hot Mix Plant (100-120 TPH /80 - 100TPH 1 No . 
2. Paver Finisher 

1 No . 
3. Vibratory Road Roller 

1 No. 
3. The prospective tenderer should have completed at 

least one work of similar nature costing at least 
50 % of the PAC of the work tendered during 
the last 5 years and such completed works 
shall necessarily include bituminous items such 
as BUSG , BM /DBM , BC /SDBC to the tune of 
at least 50 % of the scheduled quantity of work 
concerned . Tender forms shall be issued only 
to those tenderer (individual/firm ) who produce 
certificate to this effect issued by the 

concerned Executive Engineer. 
4 . No tender on joint venture is acceptable. 
5 . The tenderer shall enclose a programme chart of 

work along with the tender. 
6 . Receipt of sale of tender form must be attached 

- along with the tender. 
7. The rates quoted by the tenderer will be final and 

there would be no post-tender negotiations 

regarding the quoted rates. 
8 . Any clarification regarding the issued bid 

documents can be had from the office of the 
undersigned on office hours. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദേശീയപാത ( മദ്ധ്യമേഖല ) 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കൊച്ചി താഴെ കൊടുത്തിരിക്കുന്ന 
പ്രവൃത്തികൾക്ക് വേണ്ടി " എ ക്ളാസ് അംഗീകൃത കരാറു 
കാരിൽ നിന്നും ( കേരള പി . ഡബ്ളിയു . ഡി.) മൽസരാടി 
സ്ഥാനത്തിലുള്ള മുദ്രവച്ചതും പ്രവർത്തിയുടെ പേര് പുറത്ത് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ മുൻകൂർ യോഗ്യതാ 
ദർഘാസുകൾ ( ഇരട്ട കവർ രീതി- കവർ 1. ടെക്നിക്കൽ ബിഡ്, 
കവർ 2. ഫിനാൻഷ്യൽ ബിഡ്) രജിസ്റ്റേർഡ് തപാൽ മുഖേന 
മാത്രം ക്ഷണിക്കുന്നു. പ്രസ്തുത ദർഘാസുകൾ 17 - 3 - 2009 
വൈകുന്നേരം 4 .00 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം വൈകുന്നേരം 4.30 - ന് തൽസമയം ഹാജരായിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ മുൻകൂർ യോഗ്യത അടങ്ങിയ 
കവർ 1 (സാങ്കേതിക ദർഘാസ്) മാത്രം തുറക്കുന്നതുമാണ്. 
തപാൽ തകരാറ് മൂലമോ മറ്റ് കാലതാമസമോ വന്നാൽ ഈ 
ഡിപ്പാർട്ടുമെന്റ് യാതൊരുവിധ ഉത്തരവാദിത്വവുംഏറ്റെടുക്കുന്നതല്ല . 
ദർഘാസ് നമ്പരും പവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും 6/എസ്. ഇ . എൻ. എച്ച്/ സി . സി / 2008- 09 
കൊച്ചി - എൻ. എച്ച് 47 - എൻ. എച്ച്. എ . ഐ . 
ഇടപ്പള്ളിമുതൽ വൈറ്റില വരെ ( കി . മീ . 342 / 000 
മുതൽ കി . മീ . 348 / 59 6 വരെ) 25 എം . എം . 
ബിറ്റുമിനസ് കോൺക്രീറ്റ് ഉപയോഗിച്ച് കാലാകാലങ്ങ 

ളിലുള്ള പുനരുദ്ധാരണം രൂപ 307 ലക്ഷം. 
നിരതദ്രവ്യം 50 ,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 25,000 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും- 10 - 3 - 2009 
മുതൽ 11 - 3 - 2009 , 1 മണി വരെ. 

കാലാവധി 6 മാസം. 

കരാറുകാരുടെ മുൻകൂർ യോഗ്യത ബന്ധപ്പെട്ട ചീഫ് 
എഞ്ചിനീയർമാരുടെ ദർഘാസ് കമ്മിറ്റി പരിശോധിച്ച് യോഗ്യത 
നിർണ്ണയിക്കുന്നതും ഈ വിവരം യോഗ്യരായവരെ മുൻകൂട്ടി 
അറിയിക്കുന്നതും അപ്രകാരം യോഗ്യരായ കരാറുകാരുടെ 
ദർഘാസുകൾ ( ഫൈനാൻഷ്യൽ ബിഡ് മാത്രം ഹാജരായിട്ടുള്ള 
ടി കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

ടെക്നിക്കൽ ബിഡ് ഫൈനാൻഷ്യൽ ബിഡ് എന്നിവ 
“ ടെക് നി ക്കൽ ബിഡ്/ ഫൈ നാൻ ഷ്യൽ ബിഡ് എന്ന 
മേലെഴുത്തോടു കൂടിയ പ്രത്യേകം പ്രത്യേകം കവറുകളിൽ 
അടക്കം ചെയ്ത് മുദ്രവച്ച് ജോലിയുടെ പേര് മേലെഴുതിയ 
മറ്റൊരു മുദ്ര വച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. ജോലിക്ക് 
ആവശ്യമായ നിരതദ്രവ്യവും പ്രാഥമിക കരാറും ദർഘാസ് 
അട ങ്ങിയ ക വ റിൽ ( ടെ ക് നി ക്ക ൽ ബിഡ്) പത്യ്യേകം 
സമർപ്പിക്കേണ്ടതാണ്. 

-- കേരള പൊതുമരാമത്ത് വകുപ്പിലെ മറ്റെല്ലാ നിബന്ധന 
കളും ഈ ദർഘാസിനും ബാധകമാണ്. 


പ്രത്യേക നിബന്ധനകൾ 


- 1. പ്രവൃത്തിപൂർത്തിയാക്കുന്നതിനുള്ള പ്രോഗ്രാം 


ആദ്യത്തെ 2 മാസം 35 % 
രണ്ടാമത്തെ 2 മാസം 80 % 
അവസാനത്തെ 2 മാസം - 100 % 


പസ്തുത പവ്യ ത്തി കൾ മുക ളിൽ കാണിച്ച സമയ 

പരിധിക്കുള്ളിൽ ചെയ്തുതീർക്കേണ്ടതാണ്. 
2. ഈ പ്രവൃത്തിക്ക് ദർഘാസ് സമർപ്പിച്ച കരാറുകാരൻ 
- ( വ്യക്തി/ സ്ഥാപനം) പ്രവൃത്തിക്ക് ആവശ്യമായ യന്ത 
സാമഗ്രികൾ സ്വയം സംഘടിപ്പിക്കേണ്ടതാണ്. 


Gaz . No. 10/2009/DTP (PWD ) . 


| 10 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - ടി - 1/2007. 

2009 ഫെബ്രുവരി 24. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെട്ടിട വിഭാഗം താഴെ പറയുന്ന 
പണികൾക്ക് ദർഘാസുകൾ 12- 3 - 2009 -ാം തീയതി വൈകു 
ന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


രൂപ് 


2 ( എ ). ഈ പ്രവർത്തിക്ക് ആവശ്യമായ പ്രത്യേക യന്ത 

സാമഗ്രികൾ 
1. ഹോട്ട് മിക്സ് പ്ളാന്റ് 

| (100 - 120 / 80 -100 ടി . പി . എച്ച്) - 1 എണ്ണം 
2. പേവർ ഫിനിഷർ 

- 1 എണ്ണം 
3. വൈബ്രേറ്ററി റോളർ 

- 1 എണ്ണം 
- 3. ഈ പ്രവർത്തിക്ക് ദർഘാസിൽ പങ്കെ ടു ക്കു വാൻ 
ഉദ്ദേശിക്കുന്ന കരാറുകാരൻ ( വ്യക്തി/ സ്ഥാപനം) കഴിഞ്ഞ അഞ്ച് 
വർഷത്തിനുള്ളിൽ അടങ്കൽ തുകയുടെ 50 % തുകയ്ക്കുമേൽ 
വിവരിച്ച പണികൾക്ക് സമാനമായ ഒരു പ്രവർത്തി എങ്കിലും 
പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ്. അപ്രകാരമുള്ള പ്രവൃത്തിയിൽ 
ഈ പ്രവൃത്തികളുടെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ബി . എം . 
ഡി . ബി . എം . / ബി . സി ./ എസ്. ഡി . ബി . സി . എന്നീ 
ഇനങ്ങളുടെ 50 % വീതം അളവുകൾ എങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതാ 
യി രി ക്ക ണം . ആ യ തിന് ബന്ധ പ്പെട്ട എക് സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ സാക്ഷ്യപ്പെടുത്തിയ (പണികളുടെ വിശദ 
വിവരങ്ങളടങ്ങിയ ) സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നവർക്ക് 
മാത്രമേ ദർഘാസ് പ്രമാണങ്ങൾ നൽകുകയുള്ളൂ. 
4. സംയുക്ത സംരം ഭ ത്തിന്റെ അടി സ്ഥാ ന ത്തിൽ 

ദർഘാസ് സ്വീകരിക്കുന്നതല്ല . 
5. കരാറുകാർ പ്രവൃത്തി സമയ പരിധിക്കുള്ളിൽ തീർക്കാ 
നാവശ്യമായ പ്രോഗ്രാം ചാർട്ട് ദർഘാസിനൊപ്പം സമർപ്പി 

ക്കേണ്ടതാണ്. 
6. ദർഘാസ് വാങ്ങിയതിന്റെ വില അടച്ച രസീത് കൂടി 

ദർഘാസിനൊപ്പം വയ്ക്കേണ്ടതാണ്. 
7. കരാറുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരക്കുകൾ 
അന്തിമ മാ യി രിക്കും. ദർഘാസ് തുറ ന്ന തിനുശേഷം 
നിരക്കു ക ളിൽ യാതൊരു വിധ നീക്കുപോക്കുകളും 
ഉണ്ടായിരിക്കുന്നതല്ല. 
8. ദർഘാസ് ( പമാ ണ ങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും 
തരത്തിലുള്ള വിശദീകരണമോ സംശയദൂരീകരണമോ 
ആവ ശ്യ മെ ങ്കിൽ ആ യ തിന് ഈ ഓഫീ സു മാ യി 
ബന്ധപ്പെടാവുന്നതാണ്. 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

27/ 2008 -09- ചാലക്കുടി ഗവ. ഐ . ടി. ഐ . 
ഹോസ്റ്റൽ ബിൽഡിംഗിന്റെ താഴത്തെ നില 
യിലെ കിഴക്കു ഭാഗത്തുള്ള കെട്ടിടങ്ങളുടെ 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ 3 ലക്ഷം 7 ,500 
| 2 28 / 2008 - 09 - ഇരിങ്ങാലക്കുട മോട്ടോർ 

ആക്സിഡന്റ് ട്രിബ്യൂണൽ കോടതിയിൽ 

പറ്റി മെയിന്റ ന ൻ സ് പണികൾ - 
അലൂമി നിയം ഷട്ടേഴ് സ് നിർമ്മാണം 
രൂപ 50, 000 

- 1,250 


ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമനമ്പർ 1- ന് രൂപ 
600 + വാറ്റ്, ക്രമനമ്പർ2 - ന് രൂപ 300 + വാറ്റ്. 


- കരാറുകാരനു വേണ്ട യോഗ്യത - ഡിയും അതിനു 
മുകളിലും 

- നിർമ്മാണ കാലാവധി ക്രമനമ്പർ 1 - ന് 3 മാസം, കമന 
മ്പർ 2 - ന് 15 - 3 - 2009. 

- ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽനിന്നും പ്രവർത്തിദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


Office of the Superintending Engineer, 
National Highway, 
Central Circle , 

( Sd.) 
Kochi - 682 019. 

Superintending Engineer. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഇരിങ്ങാലക്കുട. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


